Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കര 


രള സർക്ക 
NMENT OF 


മാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


28th May 2013 
2013 മേയ് 28 
7th Jyaishta 1935 
1935 ജ്യേഷ്ഠം 7 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ ഡബ്ളിയു .എസ്.6 - 6031/ 12. 


2013 ഏപ്രിൽ 3. 


-- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 3116 / ആർ. എ . 
നമ്പരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കളമശ്ശേരി, രിഫാ -അത്തുൽ 
ഇസ്ലാം മദ്രസക്ക് 1986 /1109, 1167/ 1120, 245 / 11 എന്നീ നമ്പർ 
ആധാരങ്ങൾ പ്രകാരം സിദ്ധിച്ചതും കണയന്നൂർ താലൂക്ക്, 


തൃക്കാക്കര നോർത്ത് വില്ലേജിൽ സർവെ 403 /3 നമ്പരിൽ 
പെട്ടതുമായ 21 സെന്റ് സ്ഥലത്ത് 2 ,29 , 09, 600 രൂപ 
എസ്റ്റിമേറ്റിൽ നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 
നിർമ്മാണ ചെലവിലേക്കായി കേന്ദ്ര വഖഫ് കൗൺസിലിൽ 
നിന്നും നഗര വഖഫ് വികസന പദ്ധതി പ്രകാരം 1, 50, 00,000 
( ഒരു കോടി അൻപത്ലക്ഷം) രൂപ ലോണെടുക്കുന്നതിനുവേണ്ടി 
മേൽ വഖഫ് സെക്രട്ടറി ബോർഡിൽ ഒരു അപേക്ഷ 
സമർപ്പിച്ചിട്ടുണ്ട്. 


ബോർഡ്, വി. ഐ . പി. റോഡ്, കലൂർ, കൊച്ചി- 17 എന്ന 
വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്ന യാതൊരു ആക്ഷേപങ്ങളും 
അഭിപ്രായങ്ങളും പരിഗണിക്കുന്നതല്ലായെന്ന വിവരം ബന്ധപ്പെട്ട 
എല്ലാവരേയും അറിയിക്കുന്നു. 


കേരള സംസ്ഥാന വഖഫ് 
ബോർഡ് ഓഫീസ്, 
വി. ഐ . പി . റോഡ്, 
കലൂർ, കൊച്ചി. 


- ( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് 

ഓഫീസർ. 


- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ഡിവിഷണൽ 

ഓഫീസ്, മഞ്ചേരി 


വസ്തു ഒത്തുമാറ്റ വിജ്ഞാപനം 


-- ആയതിനാൽ വഖഫ് വസ്തു വിൽ നിർമ്മിക്കുന്ന 
ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണച്ചെലവിലേക്കായി മേൽ 
വസ്തുക്കൾ കേന്ദ്ര വഖഫ് കൗൺസിലിന് ഈടു നൽകി 
ക ൗൺ സിലിൽ നിന്നും 1 കോടി 50 ലക്ഷം രൂ പ 
ലോണെടുക്കുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആ ക്ഷേ പങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങ ളോ 
ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം ചീഫ് എക്സിക്യൂട്ടീവ് 
ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, ഇന്റർനാഷണൽ 
സ്റ്റേഡിയത്തിനു സമീപം , വി . ഐ . പി . റോഡ്, കലൂർ, 
കൊച്ചി- 17 എന്ന വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ട 
താ ണ് . നിശ്ചിത സമയ പരിധിക്കു ശേഷം ലഭിക്കുന്ന 
ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും, നിർദ്ദേശങ്ങളും ബോർഡ് 
പരിഗണിക്കുന്നതല്ല എന്ന വിവരം കൂടി അറിയിക്കുന്നു. 


-- നമ്പർ എ1- 1715/ സി. ആർ. 


2013 മാർച്ച് 20. 


കേരള സംസ്ഥാന വഖഫ് 
ബോർഡ് ഓഫീസ്, 
വി . ഐ . പി . റോഡ്, 
കലൂർ, കൊച്ചി. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 1715 | ആർ. എ . 
നമ്പരായി രജിസ്റ്റർ ചെയ്ത മലപ്പുറം ജില്ല ഏറനാട് താലൂക്ക്, 
അരീക്കോട് വില്ലേജ് മസ്ജിദുൽ മുർഷിദിന് അവകാശപ്പെട്ട 
അരീക്കോട് എസ്. ആർ. ഒ.യിലെ 581/1971, 582 /1971 എന്നീ 
നമ്പർ ആധാരങ്ങൾ പ്രകാരമുള്ള അരീക്കോട് അംശം, പുത്തലം 
ദേശം ബ്ലോക്ക് നമ്പർ 31, റീ സർവ്വ നമ്പർ 546 / 2 - ൽ 
( പഴയ റീസർവെ നമ്പർ 442 / 2 pt. )- ൽ പെട്ട 18 സെന്റ് ( 9 +9 ) 
വസ്തുവും ടി വഖഫിന്റെ പള്ളിയുടെയും മദ്രസ്സയുടെയും 
മുറ്റത്തോട് ചേർന്നതുമായ തേറ്റൻ പാത്തുമ്മക്കുട്ടിയുടെ 
അരീക്കോട് എസ്. ആർ. ഒ.യിലെ 4383 / 04 -ാം നമ്പർ ആധാര 
പ്രകാരമുള്ള അരീക്കോട് അംശം, പുത്തലം ദേശം ബ്ലോക്ക് 
31, പുതിയ റീസർവ്വ നമ്പർ 545 /2/1- ൽപെട്ട 26.57 സെന്റ് 
വസ്തവുമായി ഒത്തുമാറ്റത്തിന് അനുമതിക്കായി വഖഫ് 
സെക്രട്ടറി അപേക്ഷിച്ചിട്ടുണ്ട്. 


- (ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ്, 

- ഓഫീസർ. 


വസ്തു വിൽപ്പന, വാങ്ങൽ വിജ്ഞാപനം 


നമ്പർ ബി2 - 3127/ സി ആർ- 1. 


| 2013 ഏപ്രിൽ 4. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 3127 / ആർ. എ . ആയതിനാൽ മേൽപ്രകാരമുള്ള വസ്തു ഒത്ത് മാറ്റം 
നമ്പരായി രജിസ്റ്റർ ചെയ്ത പറവൂർ താലൂക്ക് 

-- സംബന്ധിച്ച് ആർക്കെ ങ്കിലും എന്തെങ്കിലും 
കരിങ്ങാൻതുരുത്ത്മുസ്ലീം ജമാഅത്ത് വക കോട്ടുവള്ളി 

- ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ആയത് ഈ 
വില്ലേജ് സർവെ നമ്പർ 398 / 5 - ൽ പെട്ട 67 .500 സെന്റ് 

വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 15 ദിവസ 
വസ്തു വിൽക്കുന്നതിനും ടി തുക ഉപയോഗിച്ച് വഖ്ഫിന് 

ത്തിന കം സീനിയർ സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് വഖഫ് 
കൂടുതൽ വരുമാനം ലഭ്യമാക്കുന്നതിന് 3500 സ്ക്വ . ഫീറ്റ് 

ബോർഡ് ഡിവിഷണൽ ഓഫീസ്, കെ . എസ്. ഇ . ബി . 
ഗോഡൗൺ ഉൾപ്പെട്ട സർവ്വ നമ്പർ 113 / 10 , 113 / 11, 

കോംപ്ലക്സ്, മഞ്ചേരി, മലപ്പുറം ജില്ല എന്ന വിലാസത്തിൽ 
114 / 1 - ൽപ്പെട്ട 16 സെന്റ് വസ്തു വാങ്ങുന്നതിനും 

രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയ പരിധിക്ക് 
ബോർഡിന്റെ അനു മതിക്കായി ജമാ അത്ത് സെക്രട്ടറി 

ശേഷം ലഭിക്കുന്ന അഭിപ്രായങ്ങളും ആക്ഷേ പ ങ്ങളും 
അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ലെന്നുള്ള വിവരം 
ടി വസ്തു വിൽപ്പന, വാങ്ങൽ അ നു വ ദി ക്കുന്ന 

ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങളോ 
അഭിപ്രായങ്ങളോഉണ്ടങ്കിൽ ആയത് ഈ വിജ്ഞാപനം - കെ . എസ്. ഇ . ബി. 
സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസങ്ങൾക്കകം കോംപ്ളക്സ്, 

( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് മഞ്ചേരി, മലപ്പുറം. 

സീനിയർ സൂപ്രണ്ട്. 


